Kerala Gazette No. 45 dated 16th November 1982. 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയാറ് 

വിജ്ഞാപനം 


പ് 


നമ്പർ 6928/എൽ. എ -4|82. 

തിരുവനന്തപുരം, 1982 ആഗസ്റ് 12. 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1982 - ലെ പൊതു വക്കഫ് ( കാലഹരണം 
നീട്ടികൊടുക്കൽ) കേരള ഭേദഗതി ബിൽ ഉദ° 3 ശകാരണങ്ങളുടെ വിവരണ 
ത്തോടും ധനകാര്യ മെമ്മറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 

ഡോക്ടർ ആർ. (പസന്നൻ, 
നിയമസഭാ സെക്രട്ടറി, 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 2 . 


1982- ലെ പൊതു വക്കഫ ” ( കാലഹരണം നീട്ടികൊടുക്കൽ) - 

കേരള ദഗതി ബിൽ 
കേരള സംസ്ഥാന ത്തിന ബാധകമാകത്തക്കവണ്ണം 1959- ലെ , പൊതു 
വക്ക ഫ് (കാലഹരണം നീട്ടികൊടുക്കൽ) ആക്ട്വീണ്ടും ഭേദഗതി ചെയ്യുന്നതി 
നുളള ഒരു ബിൽ, 

പിടിക. - താഴെപ്പറയുന്ന ആവശ്യത്തിനുവേണ്ടി കേരള സംസ്ഥാനത്തിന 
ബാധകമാക അത്തക്കവണ്ണം 1959- ലെ പൊതു വക്കഫ് (കാലഹരണം നീട്ടികൊടു 
ക്കൽ) ആക്ററ് വീ ണ്ടു . ദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിമൂന്നാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം ന " യമമുണ്ടാക്കുന്നു. 

1. ചുരുക്കപ്പേരും വ്യാപ്തിയും ആരംഭവും. - 1) ഈ ആ ക s ി ന 
1962- ലെ പൊതു വക്കഫ് ( കാലഹരണം നീട്ടികൊടുക്കൽ) കേരള ഭേദഗതി 
ആക° s ” എന്നു പേർ പറയാം, 

(2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്ന 
താ ണ 

(3) " ഇത് 1976 ജനുവരി 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കണക്കാക്കേണ്ടതാണ്. 
G 1506 


അന്നു ക 


2 
2. 3 -ാം വകുപ്പിന്റെ ഭേദഗതി - 1959- ലെ പൊതു വകുഫെ (കാലഹരണം 
നീട്ടികൊടുക്കൽ, കേരള ഭേഗഗതി ആക്ട് (1959- ലെ 29-ാം കേന്ദ്രആക° s") 
3-ാം വകുപ്പിൽ, കേരള സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന പ്രകാരം, 1975 
ഡിസംബർ 31 -ാം തീയതി എന്ന വാക്കുകൾക്കും അ ക്കങ്ങൾക്കും 
ങ്ങൾക്കും പകരം 1983 ഡിസ . ബർ 31 -ാം തീയതി എന്ന വാക്കുകളും അക്ക 
ങ്ങളും അക്ഷരങ്ങളും ചേർക്കണം. 

ഉദ° ദേശകാരണങ്ങളുടെ വിവരണ 
വ ഫ വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനുവേണ്ടി വ്യവഹാരം ഫയൽ 
ചെയ്യുന്നതിന് 1974 - ലെ പൊതു വക്ക ഫ (കാലഹരണം നീട്ടി കൊടുക്കൽ) 
കേരളാ ദേഗതി ആക്ററ് (1975 - ലെ 1) മൂലം ഭേദഗതി ചെയ്യപ്പെട്ട 1959- ലെ 
പൊതു വക്കഫ (കാലഹരണം നീട്ടികൊടുക്കൽ) ആക്റം” (1959 - ലെ 29 -ാം 
കേ ന്ദ ആക്റ ) പ്രകാരം നിർണ്ണയിക്കപ്പെട്ട കാലഹരണത്തിന്റെ കാലാവധി 
1975 ഡിസംബർ 31 -ാം തീയതി അവസാനിച്ചു . ഇപ്പോഴും ധാരാളം വക്കഫ് 
വസ്തുക്കൾ അനധികൃതമായി അന്യാധീനപ്പെടുത്തിയിരിക്കുന്നതായും, 
ഇപ്പോഴും അവ നിയമവിരുദ്ധമായ തെ വശത്തിലും അനുഭവത്തിലുമാ 

ണെന്നും സംസ്ഥാന വക്കഫെ ബോർഡ് അറിയുകയും ആ വസ്തുക്കൾ 
വീണ്ടെടുക്കുന്നതിനുളള വ്യവഹാരം ഫയൽ ചെയ്യുന്നതിന് വേണ്ടി കാലഹരണ 
ത്തിന്റെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും 
" യ്തിരിക്കുന്നു . അ തിനാൽ അങ്ങിനെയുള്ള വസ്തുക്കളുടെ കൈവശം 
വീണ്ടെടുക്കുന്നതിനുവേണ്ടി വ്യവഹാരം ഫയൽ ചെയ്യാൻ വ്ഫ് ബോർഡിനെ 
അധികാരപ്പെടുത്തുന്നതിനുവേണ്ടി 1983 ഡിസംബർ 31-0. തീയതിവരെ കാല 
ഫരണത്തിന്റെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു . 
ലക്ഷ്യം നിറവേറ്റുന്നതിനുള° ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ടം 
ഈ 

ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ, സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 

ഇ . അഹമ്മദ 


ഈ 


പി . ജഗദമ്മ, 
അഡീഷണൽ ഹെഡ് ടാൻസലേറ്റർ , 


